Reg. No. KL/ TV / 12 


Government of Kerala 

1976 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


12th November 1976 


Vol . XXI) 


Trivandrum , Friday , 


[No. 644 


21st Karthika 1898 


GOVERNMENT OF KERALA 


Home ( SS ) Department 


ORDER 


G.O. (MS) 143/76 /Home. 

Dated , Trivandrum , 20th October 1976 . 
S. R. O.No. 1157/76. — WHEREAS it is considered necessary in public 
interest that special precaution should be taken to prevent the entry of 
unauthorised persons into the places specified in the Schedule below : 


Now THEREFORE, in exercise of the powers conferred by rule 8 of 
the Defence and Internal Security of India Rules, 1971 the Government of 
Kerala hereby declare the places specified in the said schedule as protected 
Place and further direct that a copy of this notification be affixed to the said 
places in the English and Malayalam languages. 


33/ 4350 /MC. 


2 


The Schedule 


SL. 
No. 


Name of Installation 


Area in 
Actes 


Boundary of land 


Survey No. 
of land 


Premier Tyres Ltd., 
Factory, Kalamassery 


: 


21.50] North — Private road 1078-1/ A 
(8.700 to the oil installa 1078-1- B 
Hectares) tion of M /s H.I.L. 1078-1- C 
East - Kalamassery 1078-2- A 

1078-2 - B - 1 
Railway station 

1078-2 - B - 2 
and Rail. 

1078-1 - C - 1 
South - Stadium 1078-3-1 
ground of M /s 1078-3-2 
Premier Tyres 1078-4 - B - 1 
Limited . 

1078-4 -A1 
West - National 1078-4 -A2 
Highway (N.H.47) 1079- A - 1 

1079 - B - 1 
1079 - B - 2 
1079- B - 3 
1079-1- B - 4 
1079-1- B -5 
1079-1 - B -6 
1079-1- B - 7 
1079-2-1 
1079-2-24 
1079-2-3 
1079-2-4 
J079-2-4-1 


By order of the Governor, 


S. NARAYANASWAMY, 
Special Secretary to Government. 


3 : 


Explanatory Note 
( This does not form part of the notification , but is intended to give its 
purport) . 


The Government consider that entry of unauthorised persons into the 
plant and factory of M /s. Premier Tyres Ltd., situated at Kalamassery, Alwaye 
will be detrimental to the national security and have decided to declare these 
areas as protected Place under the Defence and Internal Security of India 
Rules, 1971. The above notification is intended to achieve this object. 


കേരള സർക്കാർ 


ആഭ്യന്തര (എസ്. എസ്. ബി ) വകുപ്പ് 


ഉത്തരവ് 


ജി . ഒ. എം .എസ്. 143/76/ ഹോം . തിരുവനന്തപുരം, 1976 അകറേറാബർ 20, 


, എസ്. ആർ. ഒ. നമ്പർ 1157/ 76. - പൊതു താല്പര്യാർത്ഥം . താഴെ 
കാണിച്ചിട്ടുളള പട്ടികയിൽ പറഞ്ഞിട്ടുളള സ്ഥലങ്ങളിൽ അനധികൃത 
മായി ആളുകൾ പ്രവേശിക്കുന്നതു തടയുന്നതിനു പ്രത്യേകം മുൻകരുതൽ 
എടുക്കേണ്ടത് ആവശ്യമാണെന്നു കരുതുന്നതിനാൽ 
ഇപ്പോൾ . അതിനാൽ, 

1971 - ലെ ഇൻഡ്യയുടെ പ്രതിരോധവും ആഭ്യന്തര 
സുരക്ഷിതത്വവും , സംബന്ധിച്ച ചട്ടങ്ങളിലെ 8 -ാം ചട്ടം നൽകുന്ന അധി 
കാരങ്ങൾ വിനിയോഗിച്ച് കേരള സർ ാർ പ്രസ്തുത പട്ടികയിൽ പറഞ്ഞി 
ട്ടുളള " സ്ഥലങ്ങളെ സംരക്ഷിത സ്ഥലങ്ങൾ ആയി ഇതിനാൽ പ്രഖ്യാ 
പിക്കുകയും ഈ പരസ്യത്തിന്റെ ഒരു പകർപ്പ് ഇംഗ്ലീഷ്, മലയാളം എന്നീ 
: ഭാഷകളിൽ പ്രസ്തുത സ്ഥലങ്ങളിൽ പതിക്കേണ്ടതാണെന്ന് നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു : . 


4 


പട്ടിക 


താഴെ പറയുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ആലുവായിൽ കളമശ്ശേരി 
യിലുളള പ്രീമിയർ ടയർ ഫാക്ടറി: 


( കമ 
നമ്പർ 


ഏക്കർ 


സെൻറ 


അതിരുകൾ 


സർവ്വ നമ്പർ 


(1 ) 


( 2) 


( 3) 


( 4) 


( 5) 


21 


5 0 
( 8. 7 00 
ഹെക്ടേഴ 
സ്) 


വടക്ക് മെസേഴ്സ് 

1078-1- എ 
എച്ച്. ഐ . എൽ - ൻറ 1078-1 - ബി 
ഓയിൽ സ്ഥാപനങ്ങളി 1 078-1 - സി 
ലേക്കുള്ള സ്വകാര്യ 1078-2 - എ 
റോഡ്. 

1078-2 - ബി -1 
കിഴക്ക് കളമശ്ശേരി 1078-2 - ബി -2 
റെയിൽവേ സ്റേറഷനും 1078-1 - സി -1 
റെയിലും. 

1 078-3-1 
തെക്ക് മെസേഴ്സ് 1 078-3-2 
( പ്രീമിയർടയേഴസിൻ 1078-4- ബി -1 
കളിസ്ഥലം, 

1078-4- എ -1 
പടിഞ്ഞാറ് 

1078-4 എ -2 
നാഷണൽ ഹൈവേ 1 079 - എ -1 
(എൻ. എച്ച്. 47) 1079 - ബി -1 

1079 - ബി -2 
1079- ബി -3 
1019-1 - ബി -4 
1079-1 - ബി -5 
1 079-1 - ബി -6 
1079-1 - ബി -7 
1 07 9-2-1 
1079-2-2 
1079-2-3 
1079-2-4 
1079-2-4-1 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം , 

എസ്. നാരായണസ്വാമി, 
സ്പെഷ്യൽ സെകട്ടറി ( ഹോം ) . 


